Government of Kerala 
കേരള സർക്കാർ 

2009 


Reg . No. രജി. നമ്പർ 
KL/ TV (N )/12 / 2009 -2011 


POVERNME 


ാർ 


VMENT OF 


KERALA 


സ4S 


KERALA GAZETTE 
- കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LIV 


No. 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


25th August 2009 
2009 ആഗസ്റ്റ് 25 
3rd Bhadra 1931 
- 1931 ഭാദം 3 


34 


വാല്യം 54 


നമ്പർ 


PART III 


Fire Force Department 


ദർഘാസ്/ ലേലപ്പരസ്യം 

കൊടുത്ത തുകയോ ഏതാണ് കൂടുതൽ ആ തുകയ്ക്ക് 

താൽക്കാലികമായി ലേലം ഉറപ്പിക്കുന്നതുമാണ്. ലേലത്തിൽ 
നമ്പർ സി2 - 7016 / 2008. 

2009 ജൂ ലൈ 23 . 

പങ്കെടുക്കുന്നവർ ടെണ്ടർ നൽകിയിരിക്കണമെന്ന് 

നിർബന്ധമില്ല . 
- അഗ്നിരക്ഷാ സേവന വകുപ്പ് വക മൂന്നാർ അഗ്നിരക്ഷാ 
നിലയത്തിലെ വാട്ടർ ടെണ്ടർ കെ .എൽ.- 01. ബി - 5670 ഇപ്പോഴത്തെ 

- ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ ലേലം 

തുടങ്ങുന്നതിന് ഒരു മണിക്കൂർ മുമ്പായി 1, 000 രൂപ 
സ്ഥിതിയിലും അവസ്ഥയിലും 2009 ഒക്ടോബർ മാസം 6 -ാം 

(ആയിരം രൂപ മാത്രം) നിരതദ്രവ്യമായി അടയ്ക്കേണ്ടതാണ്. 
തീയതി പകൽ 11 മണിക്ക് മൂന്നാർ അഗ്നിരക്ഷാ നിലയത്തിൽ 

ടെണ്ടറിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ നിരതദ്രവ്യമായി 
വച്ച് പരസ്യമായി ലേലം ചെയ്ത്വിൽക്കുന്നതാണ്. 

1,000 (ആയിരം രൂപ മാത്രം) രൂപയുടെ ക്രോസ് ചെയ്യാത്ത 

ബാങ്ക് ഡ്രാഫ്റ്റ് “ ഡിവിഷണൽ ആഫീസർ, അഗ്നിരക്ഷാ സേവനം, 
- ലേലത്തോടൊപ്പം മുദ്രപതിച്ച ടെണ്ടറുകളുംക്ഷണിച്ചു - 

മദ്ധ്യ മേഖല, ഗാന്ധി ന ഗർ, കടവന്ത, കൊച്ചി- 20 എന്ന 
കൊള്ളുന്നു . ടെണ്ടറുകൾ 2009 ഒക്ടോബർ മാസം 3 -ാം 

വിലാസത്തിൽ ടെണ്ടറിനോടൊപ്പം അയയ്ക്കേണ്ടതാണ്. നിരത 
തീയതി വൈകുന്നേരം 3 മണി വരെ നേരിട്ടോ തപാൽ - ദ്രവ്യമില്ലാത്ത ടെണ്ടറുകൾ സ്വീകരിക്കുന്നതല്ല . ടെണ്ടർ സമർപ്പി 
മു ഖ നയോ സ്വീകരിക്കുന്നതാണ്. 3 മണിക്കു ശേഷം ച്ചവർ ലേല സമയത്ത് ഹാജരായിരിക്കേണ്ടതാണ്. എന്നാൽ 
ലഭിക്കുന്ന ടെണ്ടറുകൾ യാതൊരു കാരണവശാലും വീണ്ടും നിരതദ്രവ്യം അടക്കേ ണ്ട തില്ല . ഏറ്റവും കൂടിയ 
സ്വീകരിക്കുന്നതല്ല . മുദ്ര പതിപ്പിച്ച ടെണ്ടറുകൾ ഉൾക്കൊള്ളുന്ന 

തുകയ്ക്ക് ലേലം വിളിക്കുന്ന/ ടെണ്ടർ നൽകുന്ന ആളിന്റെ 
കവറിന്റെ പുറത്ത് “അഗ്നിരക്ഷാ സേവന വകുപ്പ് മൂന്നാർ 

പേരിൽ ലേലം താൽക്കാലികമായി ഉറപ്പിക്കുന്നതും പ്രസ്തുത 

വ്യക്തി ലേലം/ ടെണ്ടർ കൊണ്ട് തുകയുടെ 25 ശതമാനം 
അഗ്നിരക്ഷാ നിലയം വക വാട്ടർ ടെണ്ടർ കെ .എൽ. -01. ബി -5670 

അപ്പോൾത്തന്നെ അടയ്ക്കേണ്ടതുമാണ്. ലേലം സ്ഥിരപ്പെടുത്തി 
വാങ്ങുന്നതിനുള്ള ടെൻഡർ എന്ന് ആലേഖനം ചെയ്തിരി 

ഉത്തരവ് ലഭിച്ച് 15 ദിവസത്തിനകം ബാക്കി തുകയും 
ക്കേ ണ്ട താണ്. ടെണ്ടറുകൾ ഡിവിഷണൽ ആ ഫീസർ, 

മൊത്തം തുകയ്ക്കുള്ളവിൽപ്പന നികുതിയും ഒടുക്കി സ്വന്തം 
അഗ്നിരക്ഷാ സേവനം, മദ്ധ്യമേഖല , ഗാന്ധിനഗർ, കടവന്ത , 

ഉത്തരവാദിത്വത്തിലും ചെലവിലും വാഹനം നീക്കം ചെയ്യേണ്ട 
കൊച്ചി- 20 എന്ന വിലാസത്തിൽ അയയ്ക്കേണ്ടതാണ്. പരസ്യ താ ണ് . ലേലം/ ടെണ്ടർ സ്ഥിരപ്പെടുത്തുന്ന ആളിന്റെ 
ലേലത്തിനു ശേഷം നേരത്തെ ലഭിച്ചിട്ടുള്ള ടെണ്ടറുകൾ ഒഴികെയുള്ളവരുടെ നിരതദ്രവ്യം ലേലം കഴിഞ്ഞാലുടൻ 
തുറക്കുന്നതും ലേലത്തിൽ കേട്ട തുകയോ ടെണ്ടറിൽ - മടക്കിക്കൊടുക്കുന്നതാണ്. 


Gaz . No. 34 /2009/DTP ( Fire Force ). 


24 


KERALA GAZETTE 


[ PART III 


ഏതെങ്കിലും കാരണവശാൽ ലേലം/ ദ ർ ഘാസ് ആഗ്രഹിക്കുന്നവർക്ക്മൂന്നാർ ആഗ്നിരക്ഷാ നിലയത്തിൽവച്ച് 
സ്ഥിരപ്പെടുത്തി കിട്ടുന്നയാൾ ലേലനിബന്ധനകൾ ലംഘിക്കു സ്റ്റേഷൻ ആഫീസറുടെ അനുമതിയോടെ പ്രവൃത്തി 
കയാണെങ്കിൽ ടിയാൻ അടച്ച തുക സർക്കാരിലേക്ക്മുതൽ 

ദിവസങ്ങളിൽ ഓഫീസ് സമയത്ത് മേൽപ്പറഞ്ഞ വാഹനം 
കൂട്ടുന്നതും വാഹനം പുനർ ലേലം ചെയ്യുന്നതുമായിരിക്കും. 

പരിശോധിക്കാവുന്നതാണ്. 
പുനർലേലത്തിൽ എന്തെങ്കിലും നഷ്ടം സംഭവിച്ചാൽ ആയത് യാതൊരു കാരണവും കാണിക്കാതെ ലേലം/ ടെണ്ടർ 
മുൻലേലക്കാരനിൽ നിന്നും ഈടാക്കുന്നതും കൂടുതലായി നടപടികൾ മാറ്റിവയ്ക്കുന്നതിനും റദ്ദാക്കുന്നതിനും ടെണ്ടർ 
കിട്ടുന്ന തുകയ് ക്ക് മുൻ ലേലക്കാരന് അവകാശം 

-- അസ്ഥി ര പ്പെ ടു ത്തു ന്ന തിനും താഴെ ഒപ്പ് വച്ചിരിക്കുന്ന 
ഇല്ലാത്തതുമാകുന്നു . 

ഓഫീസർക്ക് പൂർണ്ണ അധികാരമുണ്ടായിരിക്കുന്നതാണ്. 
ലേലത്തിൽ പങ്കെടുക്കുന്നവരും ടെണ്ടർ സമർപ്പിച്ചവരും ഡിവിഷണൽ ആഫീസറുടെ 
മേൽപ്പറഞ്ഞ നിബന്ധനകൾ അതേപടി പാലിക്കേണ്ടതാണ്. കാര്യാലയം, അഗ്നിരക്ഷാസേവനം, - ( ഒപ്പ് ) 
ലേല ത്തിൽ പങ്കെ ടു ക്കു വാൻ| ടെണ്ടർ നൽകുവാൻ എറണാകുളം. 

ഡിവിഷണൽ ആഫീസർ. 


